GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

20 


सत्यमेव जयते 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


o 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 നവംബർ 3 
3rd November 2020 


വാല്യം 9 


നമ്പർ 


1196 തുലാം 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 കാർത്തികം 12 
12th Karthika 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd Nov. 2020] 


COMMISSIONERATE OF LAND REVENUE 


7708 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


Pattambi Taluk 


ബം 


1 


മാതാവ് 


85 


അമ്മാളുക്കുട്ടി അമ്മ 
ഉഷാദേവി 


2 


ഭാര്യ 


57 


3 


മിനി 


മകൾ 


33 


4 


രാഗേഷ് 


മകൻ 


30 


ക . 


ഒ . 


പരസ്യം 
നമ്പർ സി2-2204 2020 . 

2020 മാർച്ച് 10 . 
പട്ടാമ്പി താലൂക്ക് , ഓങ്ങല്ലൂർ- II വില്ലേജ് , വാടാനാംകുറുശ്ശി, 
കാലാ യിൽ വീട്ടിൽ ഔസേ പ്പ് , കെ . ജ് . എന്ന യാൾ 
26-1-2020 -ാം തീയതി മരണ 

രണപ്പെട്ടുവെന്നും ടിയാന്റെ അവകാശി 
കൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി 
പര തന്റെ 

മകൻ സാജോ, 

കാലാ യിൽ , 
വാടാനാംകുറുശ്ശി എന്നയാൾ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃതമായ അവകാശികൾ എന്നു കാണുന്ന 
തിനാൽ അവരെ മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് 
ഒരു സർട്ടിഫിക്കറ്റ്നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയ തി മു തൽ 3 0 ദിവ സ ത്തി നക ഈ ആ ഫീ സിൽ 
ഹാജരായി 

രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്. 
തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ സമർപ്പിക്ക 
പ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല . 


(4 ) 
നമ്പർ സി2-553591400 | 2020 . 

2020 സെപ്റ്റംബർ 25 , 
ഒറ്റപ്പാലം താലൂക്ക്, ഷാർ ണ്ണൂർ- II വില്ലേജിൽ 
ലീലമ്മ , വിളക്ക ത്തല വീട്, നെടുങ്ങോട്ടൂർ, ഷൊർണ്ണൂർ 
എന്നവർ 5-7-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയുടെ 
അവകാശികൾക്ക് 

സർട്ടിഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്കായി ടിയാളുടെ മകൾ ഗീത , എൻ . വി . 
സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ മാത്രമാണ് പരേതയുടെ നിയമാനുസൃതമായ 
അവകാശികൾ എന്നു കാണുന്നതിനാൽ അവരെ മാത്രം 
അവകാശികളായി കാണിച്ചുകൊണ്ട് അ ന ന്ത രാ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ஜறு 
ആഫീസിൽ ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ട 
താണ്. തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല. 


അനന്തരാവകാശ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


സാജോ, കെ . ഒ . 


മകൻ 


36 


2 


പിൻസി, കെ . ഒ . 


മകൾ 


32 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


താലൂക്കാഫീസ്, 
പട്ടാമ്പി, 


( ഒപ്പ് ) 
തഹശീൽദാർ. 


ബന്ധം 


1 


മകൾ 


53 


MALAPPURAM DISTRICT 


2 


ഗീത , എൻ . വി . 
നളിനി , എൻ . വി . 
മുരളീധരൻ , എൻ . വി . 


58 


3 5 


3 


മകൻ 


60 


Ernad Taluk 


പരസ്യം 


( 1 ) 


നമ്പർ ഇ2-4490 2020. 


2020 ആഗസ്റ്റ് 5 . 


( 5 ) 
നമ്പർ സി2-2396 9400 2020 . 

2020 സെപ്റ്റംബർ 25 . 
ഒറ്റപ്പാലം താലൂക്ക്, ഒറ്റപ്പാലം- I വില്ലേജിൽ 
കുട്ടിനാരായണൻ , കുറുപ്പത്ത് തെക്കെവീട്ടിൽ, സൗത്ത് പനമണ്ണ 
പി . ഒ . , ഒറ്റ പ്പാലം എന്നയാൾ 30 - 8- 2013 -ാം തീയ തി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികൾക്ക് അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്കായി ടിയാന്റെ ഭാര്യ 
തങ്കം, കെ . ടി . സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
നിയമാനുസൃതമായ അവകാശികൾ എന്നു കാണുന്നതിനാൽ 

മാതം അവകാശികളായി കാണിച്ചു കൊണ്ട് 
അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംബന്ധിച്ച് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
(പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ട 
താണ്. തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു ശേഷമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ല. 


ഏറനാട് താലൂക്കിൽ നറുകര വില്ലേജിൽ പാലായി വീട്ടിൽ 
കരു വമ്പം പി . ഒ . , മലപ്പുറം ജില്ലയിൽ താമസിച്ചിരുന്ന 
നബീസ , പി . എന്നവർ 7-7-2008 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . 
ടിയാളുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
ടിയാളുടെ മകൻ സക്കീർ ഹുസൈൻ എന്നയാൾ ഈ ഓഫീസിൽ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി റി ാർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


അവ ഈ ര 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


സാബിറ 


മകൾ 


57 


56 


3 


53 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


48 


1 


54 


ഭാര്യ 
മകൾ 


ആമിന 
സക്കീന , പി . 
സക്കീർ ഹുസൈൻ 

മകൻ 
മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


തങ്കം, കെ . ടി . 
ധന്യ, കെ . ടി . 
അരുൺ, കെ . ടി . 


2 


32 


3 


മകൻ 


30 


താലൂക്കാഫീസ്, 
ഒറ്റപ്പാലം. 


( ഒപ്പ് ) 
തഹശീൽദാർ . 


192 


